GovernmentofKerala 
കേരള സർക്കാർ 

| 2007 


- Reg. No. രജി. നമ്പർ 
KLTV ( N ) 12:2006 -2008 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| Vol . III | 


Thiruvananthapuram , Tuesday 

തിരുവനന്തപുരം, ചൊവ്വ 


17th July 2007 
2007 ജൂലൈ17 
26th Ashadha 1929 
1929 ഷാഡം 26 


- വാല്യം 52 


: | 29 
നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


പുനർ ലേലപ്പരസ്യം 


( 3 ) 


നമ്പർ എ . ഇ . ( 2 ) 215 /2005 . 

2007ജൂൺ22. 
അm സിസ്റൻറ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
( ഷി ), ഇടുക്കി, തൊടുപുഴ കേരള ഗവർണ്ണർക്കു 
വേണ്ടി ഇടുക്കി ജില്ലയിലെ വിവിധ കൃഷി അസി 
സ റനൻറ ഡയറക്ടർ ഒാഫീസുകളിൽ സൂക്ഷിച്ചി 
ട്ടുള്ളതും വകുപ്പിന് ഉപയോഗമില്ലാത്തതുമായ ജീപ്പുകൾ 
25 -7 -2007 ബുധനാഴ്ച പകൽ മുന്ന " മണിക്ക് ഈ 
രാഹീസിൽവച്ച് പരസ്യമായി പുനർ ലേലം/ ക്വട്ടേഷൻ 
വഴി വില്പന നടത്തുന്നതാണ്. 


(1) (2) 
- 3 എ . ഇ . (2 ) 1988 മോഡൽ മഹീന്ദ്ര കഷിഅസി. 
341 / 2005 

- ഡീസൽ ജീപ്പ് ഡയറക്ടർ 
KEV 1909 ആഫീസിൽ 

പരിസരം, 
നെടുങ്കംന 


( ക മ ഫയൽ ഇനം മാഡത് & വാഹനം സൂക്ഷി 
നമ്പർ നമ്പർ ിസ് (ട്രഷൻ ച്ചിരിക്കുന്ന 
നമ്പർ 

സ്ഥലം 


| (1) 


( 2 ) 


( 3 ) 


- 1 എ . ഇ . ( 2 ) 1983 മോഡൽമഹീന്ദ്ര കഷിഅസി. 
215 / 2015 ഡീസൽ ജീപ്പ് ഡയറക ടാ 
EEV 128 ആഫീസിൻ 

പരിസരം, 
അടിമാലി 


- പുനർലേലത്തിൽ പങ്കെടുക്കുവാൻആഗ്രഹിക്കുന്നവർ 
ക്യത്യസമയത്ത് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്ന 
തിനു മുമ്പായി ഒാരോ വാഹനത്തിനും 1 , 000 രൂപയും 
നിരതവ്യംഅടച്ച രസീത് വാങ്ങേണ്ടതുമാണ്. 

മേൽപ്പറഞ്ഞ വാഹനങ്ങൾക്ക് മുൻകുട്ടി സീൽ 
യ ത ക്വട്ടേഷനുകളും സ്വീകരിക്കുന്നതാണ്. 
ക്വട്ടേഷൻ നൽകാൻ ആഗ്രഹിക്കുന്നവർ ആയത 
വെളളക്കടലാസിൽ എഴുതി അസിസ്റൻറ് എക്സി 
കട്ടീവ് എഞ്ചീനീയർ (കൃഷി), ഇടുക്കി, തൊടുപുഴ 
എന്ന്മുദ്രണം ചെയ്ത കവറിൽ 25- 7-2007 ഉച്ചയ്ക്ക് - 
ഒരു മണിക്കു മുമ്പായി കിട്ടത്തക്കവണ്ണം അയയ്ക്കു 
( കാം , കട്ടേഷൻ മായയ്ക്കുന്നതിനാടൊപ്പം ഒരേ 
വാഹനത്തിനും അസിസ്ററൻറ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കവി) ഇടുക്കിയുടെ പേരിൽ എടു 
1 , 000 രൂപയുടെ ഡിമാൻറ് ( ഡാഫ ററും ഉണ്ടായിരി 

ണ്ടതാണ്, ക്വട്ടേഷൻ അയയ്ക്കുന്ന കവറിന്റെ 
മുകളിൽ ഇടതുവശത്തായി വാഹനത്തിന്റെ നമ്പർ 
s 10 n o = ടു ത്ത 1 2 1 0 1 1 4 1 2 3 4 
ക്വട്ടേഷനുകൾ 25 - 7 - 2007 പകൽ 3 മണിക്ക നടത്തുന്ന 
പരസ്യലേലത്തിനുശേഷം തദവസരത്തിൽ സന്നിഹിത 
രായിട്ടുളളവരുടെ സാന്നിധ്യത്തിൽ തുറക്കുന്നതും, 


2 എ . ഇ ( 2 ) 1984 മോഡൽ മഹീന്ദ്ര കൃഷിഅസി. 
291 /2005 

- ഡീസൽ ജീപ്പ് - ഡയക ചർ 
KEV 6839 ആഫീസിൻറ 

പരിസരം, 
വികുളം 


qലത്തിലോ ക്വട്ടേഷനിലോ കൂടുതൽ തുക കാണി 
ക്കുന്നവർ ലേലം താൽക്കാലികമായി ഉറപ്പി 
ക്കുന്നതും ടിയാൻ ഉടൻതന്നെ ലേലം/ക്വട്ടേഷൻ തുക 
യുടെമുന്നിലൊന്നു സംഖ്യ നിരതദവ്യം കിഴിച്ച് 

ലസ് ഥലത്തുവച്ചുതന്ന അയ ക്കേണ്ടതും ബാക്കി 
തുക ലേലം . ട്ടേഷന് സ്ഥിരപ്പെടുത്തി ഉത്തരവുകിട്ടി 
10 ദിവസത്തിനുളളിൽ അടച്ച് വാഹനം സ്വന്തം ചെല 
വിൽ നീക്കം ചെയ്യണ്ടതുമാണ്. മേൽപ്പറഞ്ഞ വാഹന 
ത്തിന്റെ വില്പന നിലവിലുളള വില്പന നികുതി 
നിരക്കിനു വിധേയമായിരിക്കും. 


ക്കുന്നതല്ല . aലലം കഴിഞ്ഞാലുടൻ ലേലം ക്വട്ടേഷൻ 
നഷ്ടപ്പെട്ടവർക്ക് നിരതവൃ്യം തിരിച്ചുനൽകുന്ന 
താണ്. 

ലേലം/ക്വട്ടേഷനിൽ പങ്കെടുക്കുന്നവർ മേൽ 
പ്രസ്താവിച്ച നിബന്ധനകൾ പാലിക്കേണ്ടതാണ 
ലേലം ചെയ്യുവാനുള്ള വാഹനങ്ങൾ എല്ലാ പ്രവർത്തി 
ദിവസവും 10 മണിമുതൽ 5 മണിവരെയുള്ള 
സമയങ്ങളിൽ ബന്ധപ്പെട്ട് കൃഷി സിസ്റ്റൻറ് 
ഡറക്ടറുടെ അനുമതിയോടെ പരിശോധിക്കാവു 
ന്നതും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാവുന്നതുമാണ് . 

യാതൊരു കാരണവും കൂടാതെ ലേലം നിർത്തി 
വയ്ക്കുന്നതിനും അസ്ഥിരപ്പെടുത്തുന്നതിനും ഉളള 
- പൂർണ്ണ അധികാരം കഷി അസീസൻ എം സി 
കുട്ടീവ് എഞ്ചിനീയറിൽ നിക്ഷിപ്തമാണ്. 


- മേൽ പ്രസ്താവിച്ച നിബന്ധനകൾക്ക് വിപരീത 
മായി ലലം ക്വട്ടേഷൻ കൊണ്ടയാൾ പ്രവർത്തിക്കു 
കയാണെങ്കിൽ ലേലം/ ക്വട്ടേഷൻ ചെയ്ത വാഹനങ്ങൾ 
പുനർലേലം ചെയ്യുന്നതും ആയതിൽ സർക്കാരിന് 
എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ 
ആയത് മുൻലേലം ക്വട്ടേഷൻ കൊണ്ടയാളിൽനിന്നും 
ഈടാക്കുന്നതും ടിയാൻ അടച്ച നിരന ഭവ്യം സർക്കാരി 
ലേക്ക് കണ്ടുകെട്ടുന്നതുമാണ്. അഥവാ പുനർ 
ലേലത്തിൽ ലാഭമുണ്ടാവുകയാണെങ്കിൽ ടിയാന് 
ആയതിൽ യാതൊരുവിധ അർഹതയും ഉണ്ടായിരി 


( ഒപ്പ് ) 
അസിസറാൻ 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി) . 


ഇടുക്കി, തൊടുപുഴ. 


